43 


PATHANAMTHITTA DISTRICT 


അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


Kozhencherry Taluk 


പരസ്യം 


കമ 


പരേതനുമായുള്ള 


വയസ് 


അവകാശികളുടെ 

പേര് 


നമ്പർ 


( 1 ) 


ബന്ധം 


നമ്പർ എ5-113 / 2021 . 


2021 ജനുവരി 12 . 


1 


സുശീല , എ . 


ഭാര്യ 


63 


2 


സുധീഷ് തമ്പി 


മകൻ 


34 


3 


ചിത എസ് . തമ്പി 


മകൾ 


29 


അവ കാ ശ 


കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ അഴൂർ 
മുറിയിൽ , കുറുങ്കാട്ടിൽ ഗ്രിഗറി വില്ല വീട്ടിൽ സോണി ജോസഫ് 
6-3-2018 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 
ഒ രു 

സർട്ടി ഫിക്കറ്റ് ലഭി ക്കു ന്ന തി നായി 
പരേതന്റെ പിതാവ് സി . കെ . ജോസഫ് സമർപ്പിച്ച അപേക്ഷ 
യുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പരേ തന്റെ മാതാ പി താ ക്കൾ 

ജീവി ച്ചി രി പ്പി ല്ല . 
ആയതിനാൽ ഒന്നു മുതൽ മൂന്നുവരെ കക്ഷികൾ പരേതന്റെ 
അ ന ന്ത രാവ കാ ശി കളാ ണെന്ന് കാണിച്ച് സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം പു ന ലൂർ തഹ ശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും , തപാൽ മാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


1 


സി . കെ . ജോസഫ് 


പിതാവ് 


68 


2 


എലിസബത്ത് ജോസഫ് 


മാതാവ് 


65 


( 2 ) 


3 


മറിയം ജോസഫ് 


സഹോദരി 


26 


No , G2-5332021 , 


13th January 202 1 . 


Notice is hereby given to all to whom it may concern 
that Shery , M. C. , Charuvila Veedu , Pullancodu , Valakom , 
Arackal Village , Punalur Taluk , Kollam District of Kerala 
State has filed an application before this office for 
granting legal heirship certificate in respect of her 
deceased husband Thomas George Yohannan George of 
the above address who expired on 12-4-2020 at Jubail in 
Saudi Arabia . This Certificate is required for getting the 
death compensation , company benefits and all other 
purposes . An enquiry conducted through the Village 
Officer concerned revealed that the persons mentioned in 
the schedule below are the legal heirs of the deceased . 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ5-57212021 . 


2021 ജനുവരി 12 . 


SCHEDULE 


കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേ ജിൽ 
ക ട മ്മ നിട്ട മുറിയിൽ , ചക്കു പാ റ ത്ത ട ത്തിൽ വീട്ടിൽ 
പ്രദീപ് , സി . ആർ . 16-3-2020 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കാ യു ള്ള ഒരു അ വ കാശ സർട്ടി ഫി ക്ക ക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ പിതാവ് കെ . എം . രാഘവൻ 
സമർപ്പിച്ച് അപേക്ഷ യുടെ അടിസ്ഥാനത്തിൽ നാരങ്ങാനം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
നിന്നും പരേതന്റെ അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


SI . 


Age 


Name of the 
legal heirs 


Relationship 
with the deceased 


No. 


1 


Shery , M. C. 


Wife 


42 


2 


Seona Thomas 


Daughter 


6 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


കെ . എം . രാഘവൻ 


പിതാവ് 


The second person is Minor and under the 
guardianship of first person . 


65 


2 


സി . കെ . അമ്മിണി 


മാതാവ് 


55 


3 


സി . ആർ . പ്രകാശ് 


സഹോദരൻ 


32 


Objections if any against the issuance of the legal 
heirship certificate in the name of above said persons are 
to be filed in person before the Tahsildar , Punalur within 
30 days from the date of publication of this notice in the 
Kerala Gazette . Belated application and those sent by post 
will not be considered . 

. 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Taluk Office , , 
Punalur . 


( Sd . ) 
Tahsildar . . 


215 


44 


( 3 ) 


( 5 ) 


നമ്പർ എ5-9636 / 2020 . 


2021 ജനുവരി 6 . 


നമ്പർ എ5-606 / 2021 . 


2021 ജനുവരി 11 . 


കോഴഞ്ചേരി താലൂക്കിൽ മല്ലപ്പു ഴ ശ്ശേരി വില്ലേജിൽ 
ഓന്തുകാട് മുറിയിൽ , മുല്ലശ്ശേരിൽ വീട്ടിൽ എം . റ്റി . തോമസ് 
7-9-2020 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതന്റെ 
ഭാര്യ 

സമർപ്പിച്ച അപേക്ഷ യുടെ 
അടിസ്ഥാനത്തിൽ മല്ലപ്പുഴശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെപ്പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


സാറാ മ്മ , 


കോഴഞ്ചേരി താലൂക്കിൽ ഇല തൂർ വില്ലേ ജിൽ 
ഇല തൂർ കിഴക്കും മുറിയിൽ , കാരു വേ ലിൽ വീട്ടിൽ 
ജലജാകുമാരി 19-9-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതയുടെ 
പേരിലുള്ള വസ്തുവകകൾ സംബന്ധമായ ആവശ്യങ്ങൾക്കും 
മറ്റ് വിവിധ ആ വ ശ്യ ങ്ങ ൾക്കു മാ യുള്ള ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതയുടെ മകൾ വിജിമോൾ 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇലന്തൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേ തയുടെ അവകാശികൾ താഴെ പറ യു ന്ന വ രാ ണെന്ന് 
അറിവായിരിക്കുന്നു . 


ടി . എം . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


സാറാമ്മ , ടി . എം . 


ഭാര്യ 


62 


നമ്പർ 


ബന്ധം 


2 


ടൈറ്റസ് എം . തോമസ് 


മകൻ 


32 


3 


മാത എം . തോമസ് 


26 


33 


1 


മധു കുമാർ 


ഭർത്താവ് 


62 


2 


വിജിമോൾ 


മകൾ 


33 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതയുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ5-8507 / 2020 . 


2021 ജനുവരി 11 . 


( 4 ) 


നമ്പർ എ5-9213 / 2020 . 


2021 ജനുവരി 11 . 


കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേജിൽ 
മാക്കാം കുന്ന് മുറി യിൽ , തെങ്ങും ത റ യിൽ വീട്ടിൽ 
ജോർജ്ജ് സിറിയക് 29-4-2008 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ 
പേരിലുള്ള വസ്തുക്കളുടെ ക്രയവിക്രയത്തിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ മകനായ റ്റി . എസ് . ജോർജ്ജ് 
സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
നിന്നും പരേതന്റെ അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


കോഴഞ്ചേരി താലൂക്കിൽ കിട ങ്ങന്നൂർ വില്ലേജിൽ 
കോട്ട മുറിയിൽ , ബിന്ദു വിലാസം വീട്ടിൽ രവീന്ദ്രൻ 17-9-2020 - ൽ 
മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള വസ്തുവകകൾ 
അ പേക്ഷ കന്റെ പേരിൽ ലഭി ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കു മാ യി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ മകൻ ബിജു , ആർ . സമർപ്പിച്ച 
അപേക്ഷ യുടെ അടിസ്ഥാ ന ത്തിൽ കിട ങ്ങ നൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും 
പരേ തന്റെ അ വ കാ ശി കൾ താഴെ പ്പ റ യു ന്ന വ രാ ണെന്ന് 
അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


മകൾ 


48 


ബിന്ദു , ആർ . 
ബീന , ആർ . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


2 


36 


2 2 


നമ്പർ 


ബന്ധം 


3 


ബിജു , ആർ . 


മകൻ 


40 


1 


റ്റി . എസ് . ജോർജ്ജ് 


മകൻ 


57 


2 


റ്റി . എസ് . കോശികുഞ്ഞ് 


55 


3 3 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കോഴഞ്ചേരി . 


216 


